Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No . KL / TV( N)/ 634/2012 -14 


കേരള സർക്കാർ 
Government of Kerala 

2014 


सत्यमेव जयते 


SS 
കര 


GOVERNN 


രള സർ 


ർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 നവംബർ 11 
11th November 2014 

1190 തുലാം 25 
25th Thulam 1190 
1936 കാർത്തികം 20 
20th Karthika 1936 


Vol . III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Marine Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 -3159/ 2014 / എസ് 


. 


2014 ഒക്ടോബർ 1, 


നിരതദ്രവ്യം ? 50,000 . 

ദർഘാസ് ഫോറത്തിന്റെ വില ? 25, 000 + 5 % മൂല്യ 
വർദ്ധിത നികുതി. 


പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി 8 മാസം. 


(പ്രവൃത്തി ചെയ്യുന്ന ഡിവി ഷൻ - ഹാർ ബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കൊല്ലം 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ദക്ഷിണമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, തിരുവനന്തപുരം 
താഴെ പറയുന്ന പ്രവൃത്തിക്ക് സംസ്ഥാന പൊതുമരാമത്ത് 
വകുപ്പ്, ജലവിഭവ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് 
എന്നിവയിൽ എ ക്ലാസ്സ് രജിസ്ട്രേഷൻ ഉള്ള കരാറുകാർ 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ രജിസ്ട്രേഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് 
മുഖാന്തിരം ക്ഷണിച്ചുകൊള്ളുന്നു . നേരിട്ടോ കൊറിയർ സർവ്വീ 
സു കൾ മുഖേനയോ ലഭിക്കുന്ന ദർഘാ സു കൾ 
പരിഗണിക്കുന്നതല്ല. 


ദർഘാസ് ഫോറങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ദക്ഷിണ മേഖല , കമലേശ്വരം , 
തിരുവനന്തപുരം കാര്യാലയത്തിൽനിന്നും 6- 11- 2014 മുതൽ 
12 - 11 - 2014 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 
10 .30 മണി മുതൽ ഉച്ചയ്ക്ക് 3.30 മണിവരെയും 13 - 11 - 2014 - ന് 
ഉച്ചയ്ക്ക് 1 മണിവരെയും ദർഘാസ് ഫോറത്തിന്റെ വിലയും 
മൂല്യവർദ്ധിത നികുതിയും അടച്ച് യോഗ്യത തെളിയിക്കുന്ന 
രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലഭിക്കുന്നതാണ്. പ്രവൃത്തിക്കുള്ള ദർഘാസ്, പ്രവൃത്തിയുടെ 
പേരും ദർഘാ സ് നമ്പരും മറ്റും കവറിന്റെ മുക ളിൽ 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ 
അടങ്കൽതുകയും - 29 / HE SC / 2014 - 15 - നീണ്ട കര ഫിഷറി 
ഹാർബർ-നീണ്ടകര ഫിഷറി ഹാർബർ ബേസിൻ ഡ്രഡ്ജിംഗ് - 
ബാക്കി പ്രവൃത്തി ? 1,62,64,235. 


Gaz . No . 44 /2014 /DTP (Marine). 


287 


15th Nov. 2014] 


MARINE DEPARTMENT 


140 


വ്യക്തമായി രേഖപ്പെടുത്തി സീൽ ചെയ്ത് 21 -11- 2014 - ന് 
വൈകുന്നേരം 3 മണിക്ക് മുമ്പായി രജിസ്ട്രേഡ് തപാൽ 
അഥവാ സ്പീഡ് പോസ്റ്റ്മുഖേന ഹാർബർ എഞ്ചിനീയറിംഗ് 
ദക്ഷിണമേഖല , സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ലഭിക്കത്തക്കവിധം 
സമർപ്പി ക്കേ ണ്ട താ ണ് . 21 - 11 - 2014 - ന് വൈകു ന്നേരം 
3 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ, ആയത് തപാൽ 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും 
സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെയുണ്ടാകുന്ന കാലതാമസത്തിന് 
ഡിപ്പാർട്ടുമെന്റ് യാതൊരു കാരണ വശാലും ഉത്ത ര വാദി 
ആ യി രി ക്കു ന്ന ത ല്ല . ദർഘാസ് പ്രമാണ ങ്ങൾ യാതൊരു 
കാരണവശാലും കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 

- ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം ? 100 വിലയ്ക്കുള്ള 
കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പി 
ക്കേണ്ടതും അതോടൊപ്പം തന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ദക്ഷിണമേഖല , തിരുവനന്തപുരം 
എന്ന പേരിൽ ആവശ്യമായ നിരതദവ്യം നിയമപ്രകാരം 
കെട്ടിവച്ചതിന്റെ രേഖ അടക്കം ചെയ്യേണ്ടതുമാണ്. അപ്രകാരം 
ചെയ്യാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
21- 11-2014- ന് വൈകുന്നേരം 3.30 - ന് ഹാജരുള്ളകരാറുകാരുടെയോ 
അവർ രേഖാമൂലം അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസിന്റെ 
ഫേം പീരിഡ് ദർഘാസ് തുറക്കുന്ന ദിവസം മുതൽ 4 മാസം 
ആയിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ സർക്കാർ പൊതു അവധിയായി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
നിശ്ചി ത സ മ യത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമാണ്. 


Tender No. and Name of Work with Estimate PAC 
29 / HESC/2014-15 - NFH-Dredging of Neendakara Fishery 
Harbour Basin -Balance Work X 1 , 62 ,64, 235 . 

EMD X 50, 000 . 
Cost of tender forms 7 25,000 + VAT @ 5 %. 
Class of Registration - ` A class 
Period of completion — 8 months. 

Name of Division through which the work is 
executed — Harbour Engineering Division , Kollam . 

The tender forms can be had from the Office of the 
Superintending Engineer, Harbour Engineering South Circle, 
Kamaleswaram , Manacaud P . O ., Thiruvananthapuram on 
all working days from 6 -11 -2014 to 12 -11 - 2014 from 10 .30 
a .m . to 3 . 30 p . m . and up to 1 p .m . on 13 - 11 - 2014 by 
application in writing proving the eligibility and on 
payment of cost of tender form and VAT. Tenders in 
separate sealed covers superscribing the name of work , 
Tender No. etc . should reach the undersigned on or 
before 3 p. m . on 21 - 11- 2014 by Registered /Speed post 
only . Tenders received after 3 p .m . on 21- 11 - 2014 , due to 
postal delay or on any other reasons will not be 
considered . Department will not be responsible for such 
delay . Exchange of tender documents is prohibited . 

Preliminary agreement is to be signed in Kerala Stamp 
Paper worth * 100 and sufficient EMD as Demand Draft 
pledged in favour of the Superintending Engineer, Harbour 
Engineering South Circle , Kamaleswaram , 
Thiruvananthapuram should also be accompanied along 
with the tender. Tenders submitted without enclosing 
preliminary agreement and required EMD will be rejected 
outright. The tenders received will be opened at 3 .30 p .m . 
on 21- 11 - 2014 in the presence of tenderers or their 
authorized representatives present at the time of opening. 
The firm period of the tender will be four months ( 4 
months) from the date of opening of the tender. If the last 
date fixed for submission of tenders be declared to be a 
holiday, then the tenders will be received and opened on 
the same time on the next working day. 

All the conditions regarding notice inviting tenders 
in the Kerala PWD /HED and all other conditions 
prevailing for consideration of the tenders and allied 
orders will be applicable to this tender. [Govt. Order (Rt) 
No. 255 /04 / F & PD dated 29 -6 - 2004 and allied orders will 
also be applicable to this tender]. The undersigned 
reserves all rights to reject the application for tender 
documents and also to reject the submitted tender with 
out assigning any reason . On evaluation of tenders, 
regard would be paid to National defence and security 
considerations. 


കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് 
സംബന്ധമായ എല്ലാ നിബന്ധനകളും ദർഘാസ് 
പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. സർക്കാർ ഉത്തരവ് 
( ആർ. റ്റി .) 255/ 2004/ എ ഫ് . ആന്റ് പി. ഡി . നമ്പ രിലെ 
29 -6 - 2004 - ലെ സർക്കാർ ഉത്തരവും അനുബന്ധ ഉത്തരവുകളും 
ഈ ദർഘാ സിനും ബാധ ക മാ യി രി ക്കും . ദർഘാസ് 
ഫോറങ്ങൾക്കുള്ള അപേക്ഷയോപൂരിപ്പിച്ച് സമർപ്പിക്കുന്ന 
ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെ 
തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ആളിൽ നിക്ഷിപ്തമാണ്. ദർഘാസുകളുടെ സൂക്ഷ്മ 
പരിശോധനയിൽ ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനും 
പ്രത്യേക പരിഗണന നൽകുന്നതാണ്. 


No. D2 -3159/2014/SE . 

1st October 2014. 
Competitive tenders in separate sealed covers are 
invited by the Superintending Engineer , Harbour 
Engineering South Circle, Thiruvananthapuram for and on 
behalf of the Governor of Kerala for the following work 
from Registered Contractors/ Firms of State PWD/Irrigation 
Department, CPWD etc . having class of registration as 
described below through registered or speed post. 
Tenders submitted through any courier service or by hand 
will not be considered . 


Office of the 
Superintending Engineer, 
Harbour Engg . South Circle, 

Manacaud, 
Thiruvananthapuram . 


| (Sd.) 
Superintending Engineer, 
(For and on behalf of the 

- Governor of Kerala ). 


288 


15th Nov. 2014 ] 


MARINE DEPARTMENT 


| 141 


പുനർ ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
13 - 11-2014 മുതൽ 17 - 11- 2014 ഉച്ചയ്ക്ക് 12.30 മണിവരെ. 


നമ്പർ ഡി1-361 /2012 / ഇഇ/ എച്ച്. ഇ . ഡി.എൻ.( എ ). 

2014 ഒക്ടോബർ 13. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആലപ്പുഴ താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും മുദ 
വച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 17 -11 - 2014 വൈകുന്നേരം 3 മണി വരെ. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
17 - 11- 2014 വൈകുന്നേരം 3.30 മണി. 


കരാറുകാരന്റെ ക്ലാസ് " ബി യും അതിനുമുകളിലും. 


പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി 8 മാസം. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ 
തുകയും - 38 / 2 014 - 15 / ഇ ഇ / എച്ച്. ഇ . ഡി .എൻ. ( എ ) 
നബാർഡ് - റി ഡ് ഫ് - 15 മുട്ട ത്ത്മണ്ണൽ ഫിഷ് ലാന്റിംഗ് 
സെന്ററിന്റെ വൈദ്യുതീകരണം ? 1,00,000. 


നിരതദ്രവ്യം ? 2,500. 
ദർഘാസ് ഫോറത്തിന്റെ വില ? 400 + 5 % വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
11 - 11- 2014 മുതൽ 14 - 11- 2014 ഉച്ചയ്ക്ക് 12 .30 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 14 - 11 - 2014 വൈകുന്നേരം 3 മണിവരെ. 


ദർഘാസ് സംബന്ധിച്ചു ളള കേരള പൊതുമരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദുചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചുളള 
കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


- ദ ർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
14 - 11 - 2014 വൈകുന്നേരം 3. 30 മണി. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( ഒപ്പ്) 


ദർഘാസ് പരസ്യം 


കരാറുകാരന്റെ ക്ലാസ് " സി യും അതിനുമുകളിലും. 
പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി 5 മാസം. 
ദർഘാസ് സംബന്ധിച്ചുളള കേരള പൊതു മരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദുചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചുളള 
കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 

( ഒപ്പ്) 
ആലപ്പുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


നമ്പർ ഡി1- 748 / 2014. 

- 2014 ഒക്ടോബർ 23. 
കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കാസറഗോഡ് താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഏക ദേശ 
അടങ്കൽ തുകയും - 07 / ഈ ഇ / എച്ച്. ഇ . ഡി . കെ . ജി . ഡി./ 2014 - 15 
ക ാ സ റ ഗ ാ ഡ് ജില്ല - ചെറു വ ത്തൂർ ഫിഷറി 
ഹാർബറിലേക്കുള്ള ബോളാർഡ്സപ്ലെചെയ്ത് ഉറപ്പിക്കുന്ന 
പ വൃത്തി- { 4.26 ലക്ഷം. 

നിരതദ്രവ്യം ? 10, 700 
ദർഘാസ് ഫോറത്തിന്റെ വില ? 1,300 + വാറ്റ്. 
പ്രവൃത്തിയുടെ കാലാവധി - 1 മാസം. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1-361 /2012 / ഇഇ / എച്ച്. ഇ . ഡി.എൻ.( എ ). 

2014 ഒക്ടോബർ 14 . 
- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആലപ്പുഴ താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത കരാറുകാരിൽനിന്നും മുദ 
വച്ച് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കരാറുകാരന്റെ ക്ലാസ്സ് " ബി യും ഉപരിയും 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ 
തുകയും - 53 / 2014- 15 / ഇ / എച്ച്. ഇ . ഡി.എൻ.( എ ) - ആലപ്പുഴ 
ജില്ലയിലെ തീരദേശ റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന 
പ്രവൃത്തി- പി . എസ്. കടത്തുകടവ്- വെളിയിൽ മുട്ടത്തിൽ 
റോഡ് വാർഡ്- 12 - കോടം തു രുത്ത് ഗ്രാമപഞ്ചായത്ത് - 
3 14 ലക്ഷം. 


ദർ ഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 
10 - 11- 2014 മുതൽ 13 - 11- 2014 ഉച്ചയ്ക്ക് 12 മണി വരെ. പൂരിപ്പിച്ച 
ദർ ഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവ സാന 
തീയതിയും സമയവും 14 -11-2014 പകൽ 11 മണിവരെ. ദർഘാസ് 
അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഹാജ രു ള്ള വരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. ദർഘാസ് പ്രമാണങ്ങ 
ളോടൊപ്പം ? 100 വിലയുള്ളമുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകളുടെ ഫേം പീരിയഡ് 
ദർഘാസുകൾ തുറക്കുന്നത്മുതൽ 2 മാസംവരെ ആയിരിക്കും. 


നിരതദ്രവ്യം ? 35,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 3 2, 100 + 5 % വാറ്റ്. 


289 


15th Nov. 2014] 


MARINE DEPARTMENT 


| 142 


ദർഘാസ് രജിസ്ട്രേഡ്തപാൽ, സ്പീഡ് പോസ്റ്റ്എന്നിവ വഴി 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . കൊറിയർ സർവ്വീസിൽ 
അയയ്ക്കുന്നതോ നേരിട്ട് നൽകുന്നതോ ആയ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. തപാൽ തകരാറുമൂലമോമറ്റോ കാലതാമസം 
വന്നാൽ ഡിപ്പാർട്ട്മെന്റ് യാതൊരുവിധ ഉത്തരവാദിത്വവും 
ഏറ്റെടുക്കുന്നതല്ല. തപാൽ കാലദൈർഘ്യംമുൻകൂട്ടികണ്ടുകൊണ്ട് 
ഷെഡ്യൂൾ നേരത്തെതന്നെവാങ്ങിക്കുവാൻ കരാറുകാർ പ്രത്യേകം 
ശ്രദ്ധിക്കേണ്ടതാണ്. 


മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെ പറ്റിയുള്ള കൂടുതൽ 
വി വ ര ങ്ങ ൾ എക് സി ക്യൂട്ടീവ് എഞ്ചി നീ യർ, ഹാർബർ 
എഞ്ചി നീ യ റിംഗ് ഡിവി ഷൻ, കാസറഗോഡിന്റെ 
ആഫീസിൽനിന്നും പ്രവൃത്തി ദിനങ്ങളിൽ ലഭ്യമാണ്. 
- ദർഘാസ് ഫോറങ്ങൾക്കുള്ളഅപേക്ഷയോ പൂരിപ്പിച്ച് 
സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്ത മാ ണ് . ദർഘാസുകൾ 
പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും 
കണക്കിലെടുക്കുന്നതാണ്. 


- ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതു മരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് റദ്ദ് 
ചെയ്യാനോ മാറ്റിവയ്ക്ക്ക്കാനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോഗ സ്ഥ നിൽ നിക്ഷി പ് ത മാ ണ് . 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
കാസറഗോഡ്- 671 121. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


290 


